Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No. KL /TV( N )/634/2018 -20 


GOVERN 


കരE 


രള സർ 


കാർ 


MENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 1 


നമ്പർ 


2018 ഒക്ടോബർ 2 
2nd October 2018 

1194 കന്നി 16 
| 16th Kanni 1194 
1940 ആശ്വിനം 10 
10th Aswina 1940 


- 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Education Department 


Collegiate Education Department 


ലേല പരസ്യം 


നമ്പർ എ 3 / 761/ 2014 . 


2018 സെപ്റ്റംബർ 19 . 


കാസറഗോഡ് ഗവ . കോളേജിലെ കോമ്പൗണ്ടിനകത്ത് 
വിവിധ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ 
(അക്കാദമിക് ബ്ലോക്ക്, കാന്റീൻ വിത്ത് ലേഡീസ് അമിനിറ്റി 
സെന്റർ, ഓപ്പൺ സ്റ്റേജ്) നിലനിന്നിരുന്ന പതിനാല് തേക്ക്മരം, 
ഒൻപത് വട്ടമരം, മൂന്ന് മരുത് മരം എന്നിവ പൊതുമരാമത്ത് 
വകുപ്പ് കെട്ടിട വിഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പ്രസ്തുത 
മരങ്ങളുടെ തടിയും വിറകും 9 - 10 - 2018 - ന് രാവിലെ 11 മണിക്ക് 
കോളേജ് ആഫീസിൽ നിന്നും പരസ്യമായി ലേലം ചെയ്ത 
കൊടുക്കുന്നതാണ്. അന്നേദിവസം ലേലം നടന്നില്ലെങ്കിൽ 
10 - 10- 2018 - നും അന്നേദിവസം നടന്നില്ലെങ്കിൽ 12- 10 - 2018 - നും 
മേൽ പറഞ്ഞ അതേ സമയത്ത് ലേലം നടത്തുന്നതായിരിക്കും. 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് 
മുമ്പായി - 6,000 നിരതദ്രവ്യം ആഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ 


രേഖയുടെ സാക്ഷ്യപ്പെടു ത്തിയ പകർപ്പ് കോളേജ് 
ആഫീസിൽ ഹാജരാക്കേണ്ടതാണ്. ലേലത്തുകയുടെ35 % അന്നേ 
ദിവസംതന്നെ ഓഫീസിൽ അടക്കേണ്ടതാണ്. ബാക്കിയുള്ള 
മുഴുവൻ തുകയും നിയമപ്രകാരമമുള്ള നികുതികളായ സേവന 
നികുതി, ചരക്ക് സേവന നികുതി എന്നിവ ഉൾപ്പെടെ ഏഴ് 
ദിവ സ ത്തി നു ള്ളിൽ ആ ഫീ സിൽ നിർബ ന്ധ മാ യും 
അടയ്ക്കേണ്ടതാണ്. ലേലം കൊള്ളുന്ന ആൾ സ്വന്തം ചെലവിൽ 
മേൽ പറഞ്ഞ വസ്തുവകകൾ കൊണ്ടുപോകേണ്ടതാണ്. ലേലം 
ചെയ്യാ നു ദ്ദേ ശി ക്കുന്ന മര ങ്ങൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
പ്രിൻസിപ്പാളിന്റെയോ അധികാരപ്പെടുത്തിയ ആളിന്റേയോ 
സാ ന്നി ദ്ധ്യ ത്തിൽ പരി ശോ ധി ക്കാ വു ന്ന താ ണ് . ലേലം 
സ്ഥിര പ്പെടുത്തി കിട്ടാത്ത വരുടെ നിര ത ദ വ്യം തിരികെ 
നൽകുന്നതാണ്. ലേലം സംബന്ധിച്ച് കേരള സർക്കാരിന്റെ 
നില വിലുള്ള നിയ മ ങ്ങൾ ( പസ് തു ത ലേല ത്തിനും 
ബാധകമായിരിക്കും. പ്രത്യേകിച്ച് കാരണം കാണിക്കാതെ ലേലം 
നിർത്തിവെക്കുന്നതിനോ മാറ്റിവെക്കുന്നതിനോ പുനർലേലം 
ചെയ്യു ന്ന തിനോ ഉള്ള അധികാരം പിൻ സി പ്പാ ളിൽ 
നിക്ഷിപ്തമായിരിക്കും. ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾ കോളേജ്ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


ഗവൺമെന്റ് കോളേജ്, 
കാസറഗോഡ്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


Gaz . No. 39 / 2018 /DTP ( Education ). 


963 


